Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 








തിരുവനന്തപുരം, 19th January 2021 
വാല്യം 10 ചൊവ്വ Ea നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, ത്തെ DLE No. 
‘Tussda 1942 പൌഷാ 29 
ളി 29th Pousha 1942 
PART III 
Irrigation Department 
ക്വട്ടേഷന്‍ ലേല പരസ്യം 
നമ്പര്‍ എ2-28/95. 2020 ഡിസംബര്‍ 22. 


ജലവിഭവ വകുപ്പില്‍ മലപ്പുറം ഇറിഗേഷന്‍ ഡിവിഷനില്‍ തിരൂര്‍ ഇറിഗേഷന്‍ സബ്‌ ഡിവിഷന്റെ 
കീഴില്‍ വരുന്ന പുഴകളുടെയും കനാലുകളുടെയും തീരത്തും മറ്റുമുള്ള ഡിപ്പാര്‍ട്ടു മെന്റ്‌ വക സ്ഥലത്ത്‌ നില്‍ക്കുന്ന 
താഴെ പറയുന്ന പട്ടികയിലെ ഫലവൃക്ഷങ്ങളുടെ (തെങ്ങുകളടക്കം) മേലാദായം 1-1-2021 മുതല്‍ 31-12-2021 വരെയുള്ള ഒരു കൊല്ലത്തേക്ക്‌ 
അനുൂഭവിക്കുന്നതിനുവേണ്ടി നിര്‍ദ്ദിഷ്ട ഫോറത്തില്‍ ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ 11-1-2021 
വൈകുന്നേരം 4 മണിവരെ തിരൂര്‍ ഇറിഗേഷന്‍ സബ്‌ ഡിവിഷന്‍ അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ ഓഫീസില്‍ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളില്‍ ലഭിക്കുന്നതാണ്‌. പൂരിപ്പിച്ച ക്വട്ടേഷനുകള്‍, ക്വട്ടേഷന്‍ ഫോറം ലഭിച്ച ഓഫീസില്‍ മാത്രമേ സ്വീകരിക്കു 
കയുള്ളൂ. ക്വട്ടേഷനുകൾ 18-1-2021 വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതാണ്‌. ക്വട്ടേഷനുകള്‍ സമര്‍പ്പിക്കുന്ന കവറുകളുടെ 


പുറത്ത്‌ ലോട്ട്‌ നമ്പര്‍ എഴുതിയിരിക്കണം. 
അടങ്കല്‍ തുക-* 3,00,000 


ക്വട്ടേഷനോടൊലപ്പം ₹ 1,000 നിരതദ്രവ്യം നല്‍കേണ്ടതാണ്‌. നിരത്ര്രവ്യം ഏതെങ്കിലും ദേശസാല്‍കൃത ബാങ്കില്‍നിന്നും 
മലപ്പുറം ഇറിഗേഷന്‍ ഡിവിഷന്‍ എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ പേരില്‍ അധികാരപ്പെടുത്തിയതായിരിക്കണം. നിരത്ര്രവ്യമില്ലാത്ത 
ക്വട്ടേഷനുകള്‍ സാധുവായി സ്വീകരിക്കുന്നതല്ല. ക്വട്ടേഷന്‍ നല്‍കിയവര്‍ അതാത്‌ ദിവസത്തെ ലേലസ്ഥലത്ത്‌ നിശ്ചിത സമയത്ത്‌ 


തന്നെ എത്തേണ്ടതും ക്വട്ടേഷന്‍ താല്‍ക്കാലികമായി സ്വീകരിച്ചാല്‍ ക്വട്ടേഷന്‍ തുകയും ആകെ തുകയുടെ 5% സെക്യൂരിറ്റി 


Gaz. No. 3/2021/DTP (Irrigation). 


229 


2 KERALA GAZETTE [Parr III 





ഡെപ്പോസിറ്റും അപ്പോള്‍തന്നെ അടയ്ക്കേണ്ടതുമാണ്‌. ക്വട്ടേഷനുകൾ അതാത്‌ ദിവസത്തിലുള്ള ലേലവുമായി താരതമുയപ്പെടുത്തി 
മാത്രമേ സ്ഥിരീകരിക്കുകയുള്ളൂ. ക്വട്ടേഷന്‍ ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ഉദ്ദേശിക്കുന്നവര്‍ അവരുടെ സ്ഥിരമായ മേല്‍വിലാസവും 
കയ്യൊപ്പും സാക്ഷ്യ പ്പെടുത്തിയ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ ബന്ധപ്പെട്ട വില്ലേജാഫീസറില്‍ നിന്നും വാങ്ങി സമര്‍പ്പിക്കുകയോ 
അല്ല്ലെങ്കില്‍ വ്ൃക്തിയുടെ പൂര്‍ണ്ണമായ തിരിച്ചറിയലിന്‌ കഴിയുന്നതും ഏതെങ്കിലും ഡിപ്പാര്‍ട്ടുമെന്റ്‌ നല്‍കിയതോ ആയ രേഖകള്‍ 
(ഡ്രൈവിംഗ്‌ ലൈസന്‍സ്‌, പാസ്‌പോര്‍ട്ട്‌, വോട്ടര്‍ ഐഡന്‍റിറ്റി കാര്‍ഡ്‌, ആധാര്‍ കാര്‍ഡ്‌ തുടങ്ങിയ രേഖകളില്‍ ഏതെങ്കിലും) 
നിരതദ്രവ്യം കെട്ടിവയ്ക്കൂന്നതിന്‌ മുമ്പായി ക്വട്ടേഷന്‍ / ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്‍ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്‌. ഇത്തരം 
രേഖകള്‍ ഹാജരാക്കാത്തവരെ യാതൊരു കാരണവശാലും ക്വട്ടേഷന്‍ / ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ അനുവദിക്കുന്നതല്ല. പരസ്യലേലം 
20-1-2021-90 തീയതി തിരൂര്‍ ഇറിഗേഷന്‍ സബ്‌ ഡിവിഷന്‍ അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ ഓഫീസില്‍വെച്ച്‌ മലപ്പുറം 
ഇറിഗേഷന്‍ ഡിവിഷന്‍ എക്‌സിക്യൂട്ടിവ്‌ എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ്‌ 
ഉദ്യോഗസ്ഥരോ നടത്തൂന്നതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്ന ആള്‍ ലേലം തുടങ്ങുന്നതിന്‌ അരമണിക്കൂര്‍ 


മുമ്പായി ഓരോ ലോട്ടിനും F 1,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്‌. 


ലേല സാംഖ്യ പരമാവധി വിളിച്ചുകഴിഞ്ഞാല്‍ തല്‍സമയം ക്വട്ടേഷനുകള്‍ തുറക്കുന്നതും ലേലത്തിലോ 
ക്വട്ടേഷനിലോ കൂടുതല്‍ തുക എന്ന്‌ പരിശോധിച്ച്‌ കൂടുതലുള്ള തുകയ്ക്ക്‌ മേലനുഭവങ്ങള്‍ എടുക്കുവാനുള്ള 
അവകാശം താല്‍ക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്‌. ക്വട്ടേഷന്‍ / ലേലം കൊണ്ടയാള്‍ മുഴുവന്‍ ക്വട്ടേഷന്‍, ലേല തുകയും ആകെ 
തുകയുടെ 5% സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അപ്പോള്‍ത്തന്നെ അടയ്ക്കേണ്ടതുമാണ്‌. ക്വട്ടേഷന്‍ / ലേലം കൊണ്ടയാള്‍ ലേലം ഉറപ്പിച്ച 
വിവരം അറിഞ്ഞ ഉടന്‍തന്നെ ലീസ്‌ എഗ്രിമെന്റ്‌ വയ്ക്കേണ്ടതാണ്‌. ലീസ്‌ എഗ്രിമെന്റ്‌ വയ്ക്കുന്നതിനുമുമ്പായി ഫലവൃക്ഷങ്ങളിലെ 
മേലാദായം അനുഭവിക്കാന്‍ അര്‍ഹത ഉണ്ടായിരിക്കുന്നതല്ല. ക്വട്ടേഷന്‍ /ലേലം കൊണ്ടയാള്‍ തനിക്ക്‌ അവകാശം ലഭിച്ച നിശ്ചിത 
പരിധിയില്‍ വരുന്ന ലോട്ടുകളിലെ ഫലവ്യൃക്ഷങ്ങള്‍ക്ക്‌ (തെങ്ങുകള്‍) അതാത്‌ കാലങ്ങളില്‍ തക്കസമയത്ത്‌ പച്ചിലവളം, രാസവളം 
മുതലായവ വകുപ്പ്‌ മേലധികാരികളുടെ മേല്‍നോട്ടത്തില്‍ ചെയ്യേണ്ടതാണ്‌. ഇതില്‍ വീഴ്ച വരുത്തുന്നപക്ഷം തുല്യമായ സംഖ്യ 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റില്‍നിന്നും വസൂലാക്കുന്നതാണ്‌. മുന്‍കാലങ്ങളില്‍ നടത്തിയ ലേലങ്ങളില്‍ ലേല നിബന്ധനകള്‍ 
പാലിക്കാതിരുന്ന ലേലം കൊണ്ടയാളുകള്‍ക്ക്‌ യാതൊരു കാരണവശാലും ലേലത്തില്‍ പങ്കെടുക്കുന്നതിനുള്ള അര്‍ഹത ഉണ്ടായിരി 
ക്കുന്നതല്ല. ലേലം വിളിച്ചെടുക്കാത്തവരുടെ നിരത്ര്രവ്യം അതാത്‌ ദിവസത്തെ ലേലം മുഴുവനായി തീര്‍ന്ന ഉടന്‍ മടക്കികൊടുക്കു 
ന്നതാണ്‌. നിശ്ചിത ദിവസം മുഴുവന്‍ ലേലവും തീര്‍ന്നില്ലെങ്കില്‍ അടുത്തദിവസം രാവിലെ 10 മണിക്ക്‌ ലേലം തുടരുന്നതാണ്‌. 
ജലസേചന വകുപ്പിലെ നിലവിലുള്ള മറ്റ്‌ എല്ലാ നിബന്ധനകളും ഈ ലേലങ്ങള്‍ക്കും ബാധകമായിരിക്കുന്നതാണ്‌. കൂടുതല്‍ 
വിവരങ്ങള്‍ തിരൂര്‍ ഇറിഗേഷന്‍ സബ്‌ ഡിവിഷനിലെ അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ ഓഫീസില്‍ നിന്നും പ്രവൃത്തി 


ദിവസങ്ങളില്‍ പ്രവൃത്തി സമയത്ത്‌ അന്വേഷിച്ച്‌ അറിയാവുന്നതാണ്‌. ഫോണ്‍: 0483 2731402. 


പട്ടിക 1 





ലേല സ്ഥലം---തിരൂര്‍ ഇറിഗേഷന്‍ സബ്‌ ഡിവിഷന്‍ അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ ഓഫീസ്‌. 


ലേല തീയതിയും സമയവും--20-1-2021 രാവിലെ 10 മണി. 











കമ ലോട്ട്‌ തെങ്ങുകളുടെ 
t 3 കളു ലോട്ടുകള്‍ സ്ഥിതിചെയ്യുന്ന സ്ഥലം 
നമ്പര്‍ നമ്പര്‍ എണ്ണം 
(1) (2) (3) (4) 
1 21 51 ടി. കെ. കനാല്‍ കെ.എം. 8 മുതല്‍ 18 
വരെയുള്ള തിരൂര്‍ പൊന്നാനി പുഴയുടെ 
കരകള്‍ കിഴക്ക്‌ കര 
2 22 54 > കിഴക്ക്‌ കര 
3 23 53 5 കിഴക്ക്‌ കര 
4 24 58 » പടിഞ്ഞാറ്‌ കര 
5 25 59 , പടിഞ്ഞാറ്‌ കര 





19th Jan. 2021] IRRIGATION DEPARTMENT 








() (2) (3) (4) 





6 26 53 ടി. കെ. കനാല്‍ കെ.എം. 8 മുതല്‍ 18 


വരെയുള്ള തിരൂര്‍ പൊന്നാനി പുഴയുടെ 


കരകള്‍ പടിഞ്ഞാറ്‌ കര 
7 27 45 ” കിഴക്ക്‌ കര 
8 28 54 > കിഴക്ക്‌ കര 
9 29 49 i കിഴക്ക്‌ കര 
10 30 69 ം പടിഞ്ഞാറ്‌ കര 
11 31 68 % പടിഞ്ഞാറ്‌ കര 
12 32 71 ” കിഴക്ക്‌ കര 
13 33 55 ” കിഴക്ക്‌ കര 
14 34 58 » പടിഞ്ഞാറ്‌ കര 
15 35 71 » പടിഞ്ഞാറ്‌ കര 
16 36 20 > കിഴക്ക്‌ കര 
17 37 20 5 കിഴക്ക്‌ കര 
18 38 19 ം പടിഞ്ഞാറ്‌ കര 
19 39 38 ം പടിഞ്ഞാറ്‌ കര 
20 51 18 1 മുതല്‍ 77 വരെയുള്ളത്‌ കൂട്ടായി ആര്‍.സി.ബി. ഇടതു 


മുകള്‍ഭാഗവും, 18 കൂട്ടായി ആര്‍.സി.ബി. ഇടത്‌ താഴെ ഭാഗവും 





ലോട്ടുകളുടെ എണ്ണം 29. 


എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ കാര്യാലയം, (പ്പ്‌) 
മലപ്പുറം. എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയര്‍. 


231 


